O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1943 കാർത്തികം 4 


1197 തുലാം 10 
10th Thulam 1197 


4th Karthika 1943 


വാല്യം 10 


നമ്പർ 


42 


Vol . X 


No. 


Part III 


Agriculture Development and Farmers Welfare 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26th October 2021 


KERALA GAZETTE 


43 


ദർഘാസ് നോട്ടീസ് 


നമ്പർ ബി -685 2021 . 

2021 സെപ്റ്റംബർ 30 . 
ജില്ലാ കൃഷി ഫാമിലെ കൃഷിയിടങ്ങളിൽ വേനൽ കാലത്ത് കാട്ടു തീ പടർന്നുപിടിച്ച് 
നാശമുണ്ടാകാനുള്ള സാദ്ധ്യത കണക്കിലെടുത്ത് ഫയർബെൽറ്റ് നിർമ്മിക്കുന്നതിനായി ഏകദേശം 
400 മണിക്കൂർ വീൽഡ് എസ്കവേറ്ററിന്റെ സേവനം ലഭ്യമാക്കുന്നതിന് മത്സരാധിഷ്ഠിത ക്വട്ടേഷനുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം ? 11,250 . 
ദർഘാസ് ഫോറത്തിന്റെ വില ? 900 + ജി.എസ്.റ്റി . 
ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും 2-11-2021 ഉച്ചയ്ക്ക് 12 മണി . 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും --2-11-2021 , 1 മണി . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 2-11-2021 , 2 മണി . 


നിബന്ധനകൾ 


1 . 


ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വീൽ ഡ് എ സ്കവേറ്റർ 1 മണിക്കൂർ 
പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി 25 X 12 cm വലിപ്പമുള്ള 
കവറിനുള്ളിൽ സീൽ ചെയ്തു ടെണ്ടറുകൾ നിശ്ചിത സമയത്തിനു മുൻപായി അഞ്ചൽ 
ജില്ലാ കൃഷി ഫാം സൂപ്രണ്ടിന്റെ പേരിൽ ഫാം ഓഫീസിൽ നൽകേണ്ടതാണ് . ഫയർ 
ബെൽറ്റ് നിർമ്മിയ്ക്കുന്നതിന് വീൽഡ് എസ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ടെണ്ടർ 
എന്ന് കവറിന് പുറത്ത് രേഖപ്പെടുത്തിയിരിക്കണം . ദർഘാസ് ഫോറത്തിൽ തന്നിരിക്കുന്ന കരാർ 
? 200 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ദർഘാസിനൊപ്പം സമർപ്പിക്കണം . 
2. ടെണ്ടർ തുകകൾ അക്കത്തിലും അക്ഷരത്തിലും വ്യക്തമായി രേഖപ്പെടുത്തേണ്ട തും 
ടെണ്ടർ നൽകുന്ന വ്യക്തിയുടെ വിലാസം , പിൻകോഡ് , ഫോൺ നമ്പർ എന്നിവ വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതുമാണ് . 
3. ടെണ്ടർ നിശ്ചിത സമ യ ത്തു തന്നെ അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും ആയതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ തുക വാഗ്ദാനം 
ചെയ്ത വ്യക്തി സ്ഥാപനത്തിന്റെ പേരിൽ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തു മാണ് . ടിയാന്റത് ഒഴികെയുള്ളവരുടെ നിര ത ദ വ്യം അപ്പോൾ 

മടക്കി 
നൽകുന്നതുമാണ് . 
4. ടെണ്ടർ നടപടികൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അന്തിമ അംഗീകാര ത്തിന് 

വിധേയമായിരിക്കും . 
5. ടെണ്ടർ തീയതി പൊതു അവധിയാകുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 

സമയത്തു തന്നെ ടെണ്ടർ നടത്തുന്നതാണ് . 
6. ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന സമയത്ത് നിശ്ചിത സ്ഥലത്താണ് എസ്കവേറ്റർ 

പ്രവർത്തിപ്പിക്കേണ്ടത് . 
7. എസ്കവേറ്റർ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഫാമിലെ മറ്റ് കൃഷികൾക്കോ വസ് 
വകകൾക്കോ യാതൊരു നാശനഷ്ടവും സംഭവിക്കാൻ പാടില്ല . അങ്ങനെ സംഭവിക്കുന്നപക്ഷം 
ടെണ്ടർകാരനിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതായിരിക്കും . 
8. ടെണ്ടർ നടപടി ക്രമങ്ങൾ മാറ്റി വയ്ക്കുന്നതിനോ റദു ചെയ്യുന്നതിനോ ഉള്ള അധികാരം 

ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ് . 
9. കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫാം ഓഫീസിൽ നിന്ന് നേരിട്ടോ 
ഫോണിലൂടെയോ അറിയാവുന്നതാണ് . 


ജില്ലാ കൃഷി ഫാം , 
അഞ്ചൽ . 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


44 


KERALA GAZETTE 


Part III 


ദർഘാസ് പരസ്യം 


നമ്പർ ബി -6872021 . 

2021 സെപ്റ്റംബർ 30 . 
അഞ്ചൽ ജില്ലാ കൃഷി ഫാമിന്റെ പ്രോജക്ട് 2021-22 വാർഷിക പദ്ധതി പ്രകാരം ഫാമിലെ വിവിധ 
വിളപരിപാലന ആവശ്യങ്ങൾക്കായി 400 ഘനമീറ്റർ ഉണങ്ങി പൊടിഞ്ഞ ചാണകം ലഭ്യമാക്കുന്നതിനായി 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിക്കുന്നു . 

നിരതദ്രവ്യം- ? 10,000 . 


ടെണ്ടർ ഫോറത്തിന്റെ വില -ൽ 800 + ജി.എസ്.റ്റി . 


ടെണ്ടർ ഫോറം ലഭിക്കുന്ന സമയപരിധി - 2-11-2021 ഉച്ചയ്ക്ക് 12 മണി . 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന സമയപരിധി - 2-11-2021 ഉച്ചയ്ക്ക് 1 മണി . 


ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും - 2-11-2021 ഉച്ചയ്ക്ക് 2.30 മണിക്ക് . 


നിബന്ധനകൾ 


1 . 


ലേലം / ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു ക്യുബിക് മീറ്റർ ചാണകം ഫാമിൽ 
എത്തിച്ചു തരുന്നതിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി 25X 12 cm വലിപ്പമുള്ള 
കവറിനുള്ളിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ നിശ്ചിത സമയത്തിനു മുമ്പായി അഞ്ചൽ ജില്ലാ 
കൃഷി ഫാം സൂപ്രണ്ടിന്റെ പേരിൽ ഫാം ഓഫീസിൽ നൽകേണ്ട താണ് . ചാണകം സപ്ല 
ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്ന് കവറിനു പുറത്ത് രേഖപ്പെടുത്തി യി രിക്ക ണം . ദർഘാസ് 
ഫോറത്തിൽ തന്നിരിക്കുന്ന കരാർ X 200 

-ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ദർഘാസിനൊപ്പം 
സമർപ്പിക്കണം . 


2 . 


ടെണ്ടർ തുക കൾ അക്ക ത്തിലും 

അക്ക ത്തിലും അക്ഷ ര ത്തിലും വ്യക്ത മായി രേഖപ്പെ ടു ത്തേ ണ്ട തും 
ടെണ്ടർ നൽകുന്ന വ്യക്തിയുടെ വിലാസം , പിൻ കോഡ് , ഫോൺ നമ്പർ എന്നിവ വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതുമാണ് . 


3 . 


തന്ന 


ടെണ്ടർ നിശ്ചിത സമ യ ത്തു 

അ പ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും ആയതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ തുക വാഗ്ദാനം 
ചെയ്ത വ്യക്തി / സ്ഥാപനത്തിന്റെ പേരിൽ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തു മാണ് . ടിയാന്റത് ഒഴികെയുള്ളവരു ടെ 

നിര ത ദ്രവ്യം അ പ്പോൾ തന്ന 

മടക്കി 
നൽകുന്നതുമാണ് . 
ടെണ്ടർ നടപടികൾ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അന്തിമ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും . 


4 . 


5 . 


ടെണ്ടർ തീയതി പൊതു അവധിയാകുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്തു തന്നെ ടെണ്ടർ നടത്തുന്നതാണ് . 
വിതരണ വസ്തുവിന്റെ ഗുണ നിലവാരം പരിശോധിച്ച് ബോദ്ധ്യപ്പെടുത്തുന്നതിനുള്ള പൂർണ്ണ 
അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ് . 


6 . 


ണ 


7 . 


എല്ലാ സർക്കാർ ടെണ്ടറുകൾക്കുമുള്ള നിബന്ധനകളും ഇതിനും ബാധകമാണ് . 


8. കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫാം ഓഫീസിൽ നിന്ന് നേരിട്ടോ 

ഫോണിലൂടെയോ അറിയാവുന്നതാണ് . 


( ഒപ്പ് ) 


ജില്ലാ കൃഷി ഫാം , 
അഞ്ചൽ . 


സൂപ്രണ്ട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:49:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


